REGISTERED No. M. 7463. 


GOVERNMENT 
OF 


KEDUL 


സംഭ 


KERALA GAZETTE 

EXTRAORDINARY 
PUBLISHED BY AUTHORITY 


Vol. VII] Trivandrum , Friday , 


13th December 1962 
22nd Agrahayana 1884 


No. 164 


Public ( SS ) Department 

NOTIFICATIONS 


I 


No. 86962/ SS/ 62-l / PD . Dated, Trivandrum, 1st December 1962 . 

Whereas it appears to the Government of Kerala that the land 
specified below is likely to be needed for a public purpose , to wit, for 
the use of a Rocket Launching Pad at Pallithura , notice to that effect is 
hereby given to all whom it may concern under Section 4 (1 ) of the 
Travancore Land Acquisition Act XI of 1089 , Government hereby 
authorise the Deputy Collector, Land Acquisition , Trivandrum ,his staff 
and workmen to exercise the powers under Section 4 (2) of the said 
Act. 

താഴെ പറഞ്ഞിരിക്കുന്ന സ്ഥലം ഒരു പൊതുക്കാര്യത്തിനു , അതായതു് 
പള്ളിത്തുറയിൽ ഒരു റാക്കററുവിക്ഷേപണ കേന്ദ്രത്തിൻ- ഉപയോഗത്തിനും 
ആവശ്യമുണ്ടെന്നും കേരളാ ഗവണ്മെൻറിനു അഭിപ്രായമുള്ളതിനാൽ ആ വിവര 
ത്തിനു നോട്ടീസ് അവയുമായി ബന്ധപ്പെട്ടവക്കെല്ലാം 1088 - ലെ XIം 
ആക്ററായ തിരുവിതാംകൂർ സ്ഥലമെടുപ്പ് നിയമം 4 (1) -ാം വകുപ്പും പ്രകാരം 
ഇതിനാൽ നൽകിയിരിക്കുന്നു. പ്രസ്തുത ആക ° 4 ( 2) -ാം വകുപ്പും പ്രകാരമുള്ള 
അധികാരങ്ങൾ വിനിയോഗിക്കുവാൻ ഗവണ്മെൻറ് ( ഇതിനാൽ തിരുവനന്ത 
പുരം പൊന്നുംവില ഡെപ്യട്ടി കളക്ററരേയും അദ്ദേഹത്തിന്റെ സിൽബന്തി 
കളേയും ജോലിക്കാരേയും ചുമതലപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു. 

33/4179 


2 


SCHEDULE 


Taluk Trivandrull. 

Sy . No. 


2811 
2810 
2809 
2808 
2804 


Village -Attipra . 

Extent 
A. C. 

75 
1 79 
5 05 
2 

12 
. 11 29 


22 


00 


II 
No. 86962 /SS /62/ PD . 

Dated , Trivandrum , 12th December 1962. 

(i) 
In exercise of the powers conferred by clause (c ) of Section 3 of the 
Travancore Land Acquisition Act XI of 1089 , as amended upto date , 
Government are pleased to appoint the Special Land Acquisition 
Tahsildar No. I, Rocket Launching Station , Trivandrum to perform 
the functions of a Collector under the said Act . 


In exercise of the powers conferred by clause ( c) of Section 3 of the 
Travancore Land Acquisition Act XI of 1089 , as amended upto date , 
Government are pleased to appoint the Special Land Acquisition 
Tahsildar No. II, Rocket Launching Station , Trivandrum to perform 
the functions of a Collector under the said Act . 


In exercise of the powers conferred by clause (c ) of Section 3 of the 
Travancore Land Acquisition Act XI of 1089, as amended upto date , 
Government are pleased to appoint the Special Land Acquisition 
Tahsildar for Rehabilitation of the persons displaced from the area 
acquired for the Rocket Launching Station , Trivandrum , to perform 
the functions of a Collector under the said Act. 


By order of the Governor , 

T. KRISHNAN NAIR , 
Additional Secretary ( Public). 


3 


DECLARATION 


No. 86962 /SS| 62|PD . 

Dated, Trivandrum , 12th December 1962 . 
Under section 6 of the Travancore Land Acquisition Act XI of 
1089 , the Government of Kerala hereby declare that the lands specified 
below and measuring 62 acres 54 cents 432 sq . links , be the same a 
little more or le39, are needed for a public purpose , to wit , for the 
Rocket Launching Pad , Attipra and under Sections 3 and 7 of the said 
Act the Special Land Acquisition Tahsildar No. II, Rocket Launching 
Station , Trivandrum is appointed to perform the functions of a Collec 
tor under the said Act and directed to take order for the acquisition of 
the said lands. 


Under sub - section 1 of section 107 of the Act, the Governinent 
further direct that the possession of the said lands may be taken on the 
expiry of 15 days from the date of publication of the notice mentioned 
in section 9 ( 1) of the Act. 

A plan of the land is kept in the office of the Special Land Acqui 
sition Tahsildar No. II, Rocket Launching Station , Trivandrum and 
may be inspected at any time during office hours. 


താഴെ 


പറഞ്ഞിരിക്കുന്നതും 62 ഏക്കർ 54 സെൻറ് 432 ചതുരശ്ര 
ലിംഗ്സിൽ അല്പം കൂടുതലാകട്ടെ കുറവാകട്ടെ വിസ്തീണം വരുന്നതുമായ ഭൂമി 
ഒരു പൊതുകാര്യ ചതിനു് അതായതു് ആറ്റിപ്ര റോക്കറ്റ് വിക്ഷേപണകേന്ദ്രം 
സ്ഥാപിക്കുന്നതിനു ആവശ്യമുണ്ടെന്നും 1089 ലെ 11 -ാം ആക്ററായ തിരുവി 
താം കൂർ സ്ഥലമെടുപ്പുനിയമം 3 -ം 7- • വകുപ്പുകൾ അനുസരിച്ച് തിരുവനന്ത 
പുരം റോക്കറ്റ്ലാഞ്ചിംഗ് സ്റ്റേഷൻ സ്പെഷ്യൽ പൊന്നുംവില തഹശീൽദാർ 
നമ്പർ II അവർകളെ പ്രസ്തുത നിയമപ്രകാരം ഒരു കളക്റരുടെ കൃത്യങ്ങ 
നിവ്വഹിക്കുവാൻ നിയമിക്കുകയും സ്ഥലം സക്കാരിലേക്കു എടുക്കുവാനുള്ള 
കല്പന സ്വീകരിക്കുവാൻ നിർദ്ദേശിക്കുകയും ചെയ്തിരിക്കുന്നുവെന്നു. പ്രസ്തുത 
നിയമം 6 -ാം വകുപ്പു പ്രകാരം കേരള ഗവണ്മെൻറു് ഈ തിനാൽ അറിയിക്കുന്ന. 


ആകാറു് 9 (1 ) -ാം വകുപ്പിൽ പരാമർശിക്കപ്പെട്ട നോട്ടീസു പ്രസിദ്ധ 
പ്പെടുത്തി 15 ദിവസം കഴിഞ്ഞാൽ ഉടനെതന്നെ മേല്പറഞ്ഞ സ്ഥലങ്ങൾ 

കൈവശപ്പെടുത്താമെന്നുംകൂടി കേരളാ ഗവണ്മെൻറ്ആക്ററിലെ 17 -ാം വകുപ്പ് 
l.. ഉപവകുപ്പു പ്രകാരം നിർദ്ദേശിച്ചിരിക്കുന്നു. 

സ്ഥലം സംബന്ധിച്ച പ്ലാൻ തിരുവനന്തപുരം റോക്കററ്റ് ലാഞ്ചിംഗ് 
gn ഷൻ സ്പെഷ്യൽ പൊന്നുംവില തഹശീൽദാർ നമ്പർ II ആഫീസിൽ വച്ചി 
ട്ടുണ്ട്. ആഫീസ് സമയത്ത്എപ്പോൾ വേണമെങ്കിലും അതു പരിശോധി 
ക്കാവുന്നതാണ്. 


SCHEDULE 


District- Trivandrum . 


Taluk - Trivandrum . 

Survey and Sub division No. 


Village - Attipra . 
Area . 
C. Sq. links. 


4 . 


.. 


2804 97 
2804 93 
2804 100 
2804 1 
2204 
2804 80-4 A 

80-5 
80-4 
80-4 /4 


5 
45 
10 


09 


38 


07 


432 


62 


54 


432 


By order of the Governor , 

T. KRISHNAN NAIR , 
Additional Secretary ( Public ). 


Political and Military ( B ) Department 

DECLARATION 


No. 90521 /PMB 3 /62/PD . Dated , Trivandrum , 13th December 1962 . 

Under section 6 of the Travancore Land Acquisition Act XI of 
1089, the Government of Kerala hereby declare that the lands specified 
below and measuring Il acres 60 cents, be the same, a little more 
or less, are needed for a public purpose, to wit, for the Rocket 
Launching Pad , Attipra and under sections 3 and 7 of the said Act, 
the Special Land Acquisition Tahsildar, Rocket No. I, Trivandrum is 
appointed to perform the functions of a Collector under the said Act 
and directed to take order for the acquisition of the said lands. 

Under sub -section ( 1) of section 17 of the Act, the Government 
further direct that the possession of the said lands may be taken on 
the expiry of 15 days from the date of publication of the notice 
mentioned in section (1) of the Act. 

A plan of the land is kept in the office of the Special Land 
Acquisition Tahsildar, Rocket No. 1, Trivandrum and may be 
inspected at any time during office hours. 


S 


സ്ഥലം 


താഴെ പറഞ്ഞിരിക്കുന്നതും 11 എ എൽ 60 സെൻറിൽ അല്പം കൂടുതലാകട്ട 
കുറവാകട്ടെ വിസ്തീക്കം വരുന്നതുമായ ഭൂമി ഒരു പൊതുകാര്യത്തിനു അതായതു 
ആ റിപ്ര റാക്കറ് വി ക്ഷപണംകന്ദ്രം സ്ഥാ പിക്കുന്നതിനു ആവശ്യാ 
ണ്ടെന്നു 

1089 - ലെ 11 -ാം ആക്ററായ തിരുവിതാംകൂർ സ്ഥലമെടുപ്പ് 
നിയമം 3-9, 1 -ം വകുപ്പുകൾ അനുസരിച്ച് തിരുവനന്തപുരം സ്പെഷ്യൽ 
പൊന്നുംവില തഹശീൽദാർ, റോക്കറ്റ് നമ്പർ 1 - നെ പ്രസ്തുത നിയമപ്രകാരം 
ഒരു കളക്ററരുടെ കൃത്യങ്ങൾ നിവ ഹിക്കുവാൻ നിയമിക്കുകയും 
സക്കാരിലേക്ക് എടുക്കുവാനുള്ള കല്പന സ്വീകരിക്കുവാൻ നിർദ്ദേശിക്കുകയ . 
ചെയ്തിരിക്കുന്നുഎന്നും പ്രസ്തുത നിയമം 6 -ാം വകുപ്പു പ്രകാരം കേരളാ ഗവ 

ൻ ഇതിനാൽ അറിയിക്കുന്നു. 
ആക്റ ° 9 (1 ) -ാം വകുപ്പിൽ പരാമർശിക്കപ്പെട്ട നോട്ടീസ് പ്രസിദ്ധ 
പ്പെടുത്തി 15 ദിവസം കഴിഞ്ഞാലുടനെതന്നെ മേല്പറഞ്ഞ സ്ഥലങ്ങൾ കൈവ 
ശപ്പെടുത്താമെന്നുംകൂടി കേരളാ ഗവണ്മെൻറ് ആ ക ° ററിലെ 17 -ാം വകുപ്പു 
(1) -ാം ഉപവകുപ്പും പ്രകാരം നിർദ്ദേശിച്ചിരിക്കുന്നു. 
സ്ഥലം സംബന്ധിച്ച പ്ലാൻ തിരുവനന്തപുരം സ്പെഷ്യൽ പൊന്ന . 

തഹശീൽദാർ റോക്കററ്റ് നമ്പർ I- ൻറ ആഫീസിൽ വച്ചിട്ടുണ്ട്. 
ഫീസ് സമയത്തുംഎപ്പോൾ വേണമെങ്കിലും അതു പരിശോധിക്കാവുന്ന 
താണു 


SCHEDULE 


District - Trivandrum . 
Taluk - Trivandrum . 


Village- Attipra . 


Survey and Sub . Dn. No. 


Area 


C. 


Sq. L. 


2819 


- 


500 


2 
3 
4 


21 
22 
21 
21 


500 


2820 


750 


2 
3 
4 
5 


23 
13 
18 
13 

3 
12 


250 


6 


13 


8 
9 


19 
9 


Surday and Sub Dn. No. 


Area 


A. 


Sq. L. 


2821 


.. 


. 


36 
12 
12 
24 
12 


2822 


BON 


500 
250 
500 
750 


2823 


42 


33 


44 
1 


2824 


N 


2825 


500 


A / 1 
A /2-3 
A / 2 
B 


500 


500 


18 
18 
18 
13 
6 


500 


2828 


11 
20 
11 


OPOH4N9H. 


9 


7 


17 
13 


7 


Survey and Sub Dn. No. 


A. 


Area 
C. 


Sz. L. 


2829 


2 
3 
4 
5 
6 
7 


15 
15 
15 
31 
24 
15 

7 


2829 


7/1 


7 


Total 


11 


60 


By order of the Governor, 

T. KRISHNAN NAIR , 
Additional Secrelary . 


PRINTED AND PUBLISHED BY THE 8.G.P. AT THE GOVERNMENT PRESS, 

TRIVANDRUM . 1862 . 


